സാഹിത്യവാരഫലം 


1996/03/24 (കലാകരമുദി) 


എം. കൃഷ്ണന്‍ നായര്‍ 


Copyright © 2014-2022, J. Vijayamma. The electronic versions are released 
under the provisions of Creative Commons Attribution Non-Commercial 
Share Alike license for free download and usage. Sayahna Foundation, JWRA 
34, Jagathy, Trivandrum, India 695014. URL: http://www.sayahna.org 


സാഹിത്യവാരഫലം 


1996/03/24-ല്‍ കലാകരമുദി വാരികയില്‍ 


പ്രസിദ്ധീകരിച്ചത്‌. 


മഴ തകര്‍ത്ത്‌ പെയ്യുന്ന 
രാത്രിയില്‍, മരങ്ങള്‍ 
കൂനിക്കൂടി വിറച്ചുനില്‍ 
ക്കുന്ന വേളയില്‍ ഒരു 
മിന്നല്‍പ്പിണര്‍ ഉണ്ടാ 
യാല്‍ പച്ചിലച്ചാര്‍ത്തു 
കള്‍ എന്തെന്നില്ലാ 
ത്ത വിധത്തില്‍ തിള 
ങ്ങും. ആ ദൃശ്യം നമ്മ 
ളെ ആഹ്ലാദാനുഭൂതി 
Do eo യിലേക്ക്‌ വലിച്ചെറി 
യും. നിലാവും മുടല്‍മഞ്ഞും പരന്നൊഴുകുന്ന രജനിയില്‍ 
അവയിലൂടെ അപ്പറത്തേക്കുനോക്കുമ്പോള്‍ കാണു 
ന്ന ദേവാലയത്തിന്റെ താഴികക്കുടം സവിശേഷശോഭ 
യോടെ നില്‍ക്കും. അക്കാഴ്ചയും നമുക്ക്‌ വിശിഷ്ഠാനുഭൂ 
തി നല്‍കും. നേരം നല്ലപോലെ വെളത്തിട്ടില്ലാത്ത പു 
ലര്‍കാലത്ത്‌ ഗ്രാമപ്രദേശത്തെ ജലാശയത്തില്‍ വിടര്‍ 
ന്നു നില്‍ക്കുന്ന താമരപ്പവിന്റെ അസ്തഷ്ട രാമണീയകം 
നമുക്ക്‌ സന്തോഷം പ്രദാനം ചെയ്യം. ഈ അനുഭൂതി 
കള്‍ക്ക്‌ തുല്യമായ ഒരനുഭൂതിയാണ്‌ പോളണ്ടിലെ കവി 
യായ യാന്‍ കോകനോഫ്സ്കിയുടെ (Jan Kochanowski) 


‘Laments’ എന്ന കാവ്യം വായിച്ചപ്പോള്‍ എനിക്കുണ്ടാ 
യത്‌. ഇത്‌ ഇംഗ്ലീഷിലേക്ക്‌ തര്‍ജ്ജമ ചെയ്തത്‌ ഏതാ 
നും മാസങ്ങള്‍ക്കുമുന്‍പ്‌ നോബല്‍ സമ്മാനം നേടിയ 
കവി ഷെയ്യസ്ഹിനിയും പോളണ്ടിലെ പ്രശസ്തനായ 
കവി സ്റ്റാനീസ്ലാഫ്‌ ബാറാന്യാചക്കുമാണ്‌. (Seamus 
Heaney—Stanislaw Baranczak, faber and faber, 
London, Published in 1995, p. 53). പോളണ്ടിലെ 
മഹാകവി മാത്രമായിരുന്നില്ല അദ്ദേഹം. ചെക്ക്‌, സ്ലൈ 
വാക്ക്‌, സെര്‍ബിയന്‍. റഷ്യന്‍, യുക്രേനിയന്‍, റുതേനി 
യന്‍, ബള്‍ഗേറിയന്‍, സെര്‍ബോ ക്രോഅത്‌ ഈ രാജ്യ 
ങ്ങളിലാകെയുള്ള കവികളെ പ്രതിഭാശക്തിയില്‍ അതി 
ശയിച്ച കവിയായിരുന്നു കോകനോഫ്റ്റ്കി. പതിനാറാം 
ശതാബ്ദത്തിലെ ഈ മഹാകവിയെ പോളണ്ടിലെ വേ 
റെയേതെങ്കിലും കവി അതിശയിച്ചിട്ടുണ്ടോ എന്നതിലും 
സംശയമുണ്ട്‌ ചില നിരൂപകര്‍ക്ക്‌. Laments'” എന്ന വി 
ലാപകാവ്യം വായിച്ച നോബല്‍ ലാറിയിറ്റ്‌ ചെസ്‌ലോ 
മിലോഷ്‌ (Czeslaw Milsoz) പറഞ്ഞതു്‌ “The Laments 
of Kochanowsky should be ranked with the world 
classics” എന്നാണ്‌. വ്യക്തിനിഷ്ഠമായ ശോകത്തെയാ 
ണ്‌ ഇക്കാവ്യത്തിലൂടെ കവി പ്രകാശിപ്പിക്കുന്നതെങ്കിലും 
അതിന്‌ ഒരു സാര്‍വ്വലരകിക സ്വഭാവം കൈവരുന്നു. 
ചിന്തകള്‍ പോശനണ്ടിന്റെ സവിശേഷാവസ്ഥകളോടും 
ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാല്‍ കവിയുടെ പ്രതിഭ അതി 
ന്‌ സാര്‍വ്വജനീനാവസ്ഥ നല്‍കുന്നു. ഒന്നോ രണ്ടോ 
സ്ഥലങ്ങളില്‍ അത്യക്തികള്‍ വരുന്നുണ്ടെങ്കിലും നിസ്സം 
ഗത പരിപാലിച്ചകൊണ്ടാണ്‌ അദ്ദേഹം എഴുതുക. 


വൈകിയാണ്‌ _നാല്പതാമത്തെ വയസ്സിലാണ്‌-ഈ 
കവി വിവാഹം കഴിച്ചത്‌. അദ്ദേഹത്തിന്റെ മകള്‍ എർ 
സ്യൂല (Ursula) രണ്ടര വയസ്സായപ്പോള്‍ മരിച്ചുപോയി. 
മകളുടെ ചരമം സ്നേഹപരതന്ത്രനായ അച്ഛനെ “വിഷാ 
ദത്തിന്റെ കരിനീലതടാകത്തില്‍” ആമജ്ജനം ചെയ്യി 
ച്ചു. ആ മഹാദുഃഖത്തിന്‌ അദ്ദേഹം കലാത്മകമായ രൂ 
പം നല്‍കിയപ്പോള്‍ ഉണ്ടായതു്‌ Laments'” എന്ന മാ 
സ്റ്റര്‍പീസ്‌. 


ഹെറക്ലിറ്റസിന്റെ എല്ലാ 
ക്കണ്ണീരും, സൈമാന 
ഡീസിന്റെ എല്ലാ വിലാ 
പഗീതങ്ങളും, എല്ലാ വി 
ഷാദങ്ങളും പരസ്പരം 
ഞെരിക്കുന്ന കൈക 
ളം നനഞ്ഞ കണ്ണുകളും 
പരിദേവനങ്ങളും ഒരുമി 
ച്ച്‌ കൂടട്ടെ. എല്ലാ സ്ഥല 
ങ്ങളില്‍ നിന്നും വന്നെ 
ത്തട്ടെ. എന്റെ പ്രിയ 
പ്പെട്ട മകളുടെ, എന്റെ 
ചെറിയ പെണ്‍കുട്ടി 
യുടെ ചരമത്തിലുണ്ടായ വിഷാദത്തില്‍ അവ എന്നെ 
സഹായിക്കട്ടെ. ക്രൂരനായ മരണം അതിശക്തിയോടെ 
എന്റെ ജീവിതത്തില്‍ നിന്ന്‌ എന്റെ മോളെ വലിച്ചുകീ 
റിയല്ലോ. രാപ്പാടികളുടെ മറഞ്ഞ കൂട്ട്‌ കാണുന്ന പാന്പ്‌ 
വളരെ വേഗത്തില്‍ കൊത്തുന്നു, വീണ്ടും വീണ്ടും കൊ 
ത്തുന്നു. അപ്പോള്‍ പാവപ്പെട്ട തള്ളപ്പക്ഷി ഭയജനകമെ 
ങ്കിലും അര്‍ഥശൂന്യമായ ചിറകടികൊണ്ട്‌ അവനെ തടു 
ക്കാന്‍ ശ്രമിക്കുന്നു. വ്യര്‍ഥയത്തം. വിഷമാര്‍ന്ന നാക്ക്‌ 
മുന്നോട്ടേക്ക്‌ ചാടുന്നു. ചിറകടിച്ചകൊണ്ട്‌ അവള്‍ക്ക്‌ പി 
ന്മാറിയേ പറ്റു. എന്റെ കൂട്ടുകാര്‍ പറയുന്നു “നിങ്ങള്‍ വെറു 
തെയാണ്‌ കരയുന്നത്‌” അങ്ങനെയാണെങ്കില്‍ മനുഷ്യ 
ജീവിതത്തില്‍ ഏതാണ്‌ വെറുതെയല്ലാത്തതു? എല്ലാം 
വ്യര്‍ത്ഥം... മനുഷ്യന്റെ ജീവിതം തെറ്റ്‌. 


ഷെയ്യസ്ഹീനി 


പിന്നെ കണ്ണീരൊഴുക്കുന്നതിലും വിഷാദമടക്കുന്നതിലും 
ആശ്വാസമെവിടെ? ഇത്‌ ആദ്യത്തെ വിഷാദഗാനം. 
ഇങ്ങനെ ഹൃദയത്തെ പിടിച്ചുലയ്ക്കന്ന പത്തൊന്‍പതു 
ഗാനങ്ങളുണ്ട്‌ ഇതില്‍. ഓരോന്നും നമ്മളുടെ അഗാധ 
ഹൃദയതന്ത്രികളെ സ്പര്‍ശിക്കും. ഒന്നു രണ്ടു ഭാഗങ്ങള്‍ 
ഇംഗ്ലീഷില്‍ തന്നെ നില്ലട്ടെ. 


൭൧൨0 it is not just you 

That I am burying, but my hope too; 
For you will never, never 

sprout nor bloom 

Again to light my eyes” 

Unending gloom. 

2. Man is not stone; his wounds run deep; 
His joys are like a scar on top; 

And once it’s touched, that buried ache 
Throbs wide awake. 

3. 111 cry on as Icried 

When God strikes, men can't hide 


പത്തൊന്‍പതാമത്തെ വിഷാദഗാനം കലയുടെയും 
മനുഷ്യപ്രേമാത്മകതയുടെയും കൊടുമുടിയില്‍ എത്തി 
നില്‍ക്കുന്നു. കവിയുടെ അമ്മ എര്‍സ്യൂലയെ കൈയി 
ലെടുത്തു നില്ക്കുന്നതായി അദ്ദേഹം കിനാവില്‍ കാണു 
ന്നു. അമ്മ കവിയോടു പറയുന്നു: “മോനേ, സങ്കടം കൊ 
ണ്ട്‌ നീ ഉറങ്ങുകയാണോ? അതോ രോഗിയായി മാറി 
യോ? നിന്റെ നിലവിളി! പ്രിയപ്പെട്ടവനേ നിന്റെ നില 
വിളി എന്റെ വിദൂരവാസസ്ഥലത്തെ ചലനം കൊള്ളിച്ചു. 
എന്നെ അതു്‌ ഇവിടെ കൊണ്ടുവന്നു. നിന്റെ ഓരോ വി 
ലാപവും നീ പൊഴിക്കുന്ന കയ്പാര്‍ന്ന ഓരോ കണ്ണീര്‍ 
ത്തുള്ളിയും മരിച്ചവരുടെ മറഞ്ഞ വാസസ്ഥലങ്ങളില്‍ 
എത്തിയിരിക്കുന്നു. ഇതാ നിന്റെ കൊച്ചു പെണ്‍കുട്ടി. 
അവളുടെ മന്ദസ്തിതാര്‍ദ്രമായ മുഖം കാണു. ആശ്വസി 
ക്കൂ.” കവിയുടെ മകള്‍ അപ്പോഴത്തെക്കാളും ഒരിക്കലും 
ഭംഗിയാര്‍ന്നതായി കണ്ടിട്ടില്ല. 


“Daughter, in white night gown, 
gold-curled hair 

Rose-petal skin, eyes bright 

as a new day 

Just like those mornings 


Her prayers for me...” 


അങ്ങനെ കവി പൊന്നോമനപ്പത്രിയെ കണ്ടു. മകള്‍ 
മരിച്ചെന്നാണോ കവി കരുതുന്നതെന്ന്‌ അമ്മ ചോദി 
ച്ചു. എങ്കില്‍ അദ്ദേഹത്തിനു തെറ്റുപറ്റി. അങ്ങ്‌ അവിടെ 
അവര്‍ (മരിച്ചവര്‍) ജീവിക്കുന്നതു കൂടുതല്‍ മഹനീയമായ 
രീതിയിലാണ്‌. 


“Every evil star 

shines with impunity and 
as of right; 

No matter how it hurts 
we must abide 


We must obey...” 


അമ്മ മറഞ്ഞു. കവി ഉണര്‍ന്നു. താന്‍ കണ്ടതിനെക്കുറി 
ച്ച്‌ അദ്ദേഹത്തിനു സംശയം. അതു കിനാവായിരുന്നോ 
അതോ അതല്ലയോ? 


കാവ്യം പര്യവസാ EERE EEE mpg 


നത്തിലെത്തി. കവി എന്റെ കൂട്ടുകാര്‍ പറയുന്നു “നിങ്ങള്‍ 
വെറുതെയാണു കരയുന്നതു” 


അങ്ങനെയാണെങ്കില്‍ മനുഷ്യജീ 
പക്ഷേ, ഇതു വായിച്ചു വിതത്തില്‍ ഏതാണു വെറുതെ 
തീര്‍ത്താലും മരണം യല്ലാത്തത്‌? എല്ലാം വ്യര്‍ത്ഥം... 


ജനിപ്പിക്കുന്ന ദുഃഖം മനുഷ്യന്റെ ജീവിതം തെറ്റ്‌. പിന്നെ 
കണ്ണീരൊഴുക്കുന്നതിലും വിഷാദമ 

EE OES MD ടക്കുന്നതിലും ആശ്വാസമെവിടെ? 

തു നമ്മള്‍ കേള്‍ക്കും; നി 


കൊടുങ്കാട്ടിലുടെ മരങ്ങളെ ഉലച്ചുവരുന്ന കൊടുങ്കാറ്റി 
ന്റെ മഹാശബ്ദം പോലെ. ഇത്തരം കാവ്യങ്ങള്‍ വായി 
ക്കുമ്പോഴാണ്‌ ജീവിതം ധന്യമായിയെന്ന്‌ തോന്നുന്ന 
ത്‌. കവേ അങ്ങ്‌ അന്തരിച്ചിട്ട്‌ നാലു ശതാബ്ദങ്ങള്‍ കഴി 
ഞ്ഞു. കേരളത്തിന്റെ ഒരു മൂലയിലിരുന്ന്‌ ഒരു നിസ്സാരന്‍ 
അങ്ങയുടെ മഹനീയമായ കാവ്യത്തെക്കുറിച്ച്‌ അയാ 
ളുടെ സഹോദരന്മാരോടും സഹോദരികളോടും പറയു 
ന്നു. അങ്ങിത്‌ അറിയുന്നുണ്ടോ? അറിയുന്നുണ്ട്‌, അറിയു 


ന്നുണ്ട്‌. 


സ്വയം ആശ്വസിച്ചു. 


1 കെ. ജയകുമാര്‍ 


ഒരു മിത്തിന്റെ പ്രതിപാദനത്തിലുടെ നാട്ടിന്റെ ആധു 
നികാവസ്ഥയെ വ്യഞ്ജിപ്പിക്കുന്ന ശക്തമായ കവിതയാ 
ണ്‌ ശ്രീ. കെ. ജയകുമാറിന്റെ “രേണുകയുടെ പുത്രന്‍” 
(കലാകൌമുദി). മിത്ത്‌ ജമദഗ്നിമഗര്‍ഷിയുടെ കോപ 

വും ഭാര്യയെ കൊല്ലാന്‍ മകനോടുള്ള ആജ്ഞയും. ആ 
ആജ്ഞയനുസരിച്ചുള്ള രേണുകാവധം. രക്തം പുരണ്ട 
മഴുവെറിഞ്ഞു സൃഷ്ടിക്കപ്പെട്ട കേരളം. ഇതിനു സദൃശ്യമാ 
യി രക്തപങ്കിലമായിച്ചമഞ്ഞ ആധുനിക കേരളം. രണ്ടി 
നേയും ഭാവനകൊണ്ട്‌ സമന്വയിപ്പിച്ച്‌ ഒരു കലാശില്ലം 
നിര്‍മ്മിച്ചിരിക്കുന്നു ജയകുമാര്‍. ചോരപുരണ്ട മഴുകൊണ്ടു 
നിര്‍മ്മിക്കപ്പെട്ട ഭൂഖണ്ഡത്തിന്റെ അവസ്ഥ കവിയുടെ 
വാക്കുകളില്‍ക്കൂടി കണ്ടാലും: 


പരശുവിന്‍ മെയ്‌ തൊടാതകലുന്ന കടലില്‍ നി- 
ന്നുരുവായ കരനോക്കി നില്ലേ 

വെയ്ലും നിലാവുമിരിട്ടുമില്ലവിടെയൊരു 
വിളറുന്ന ഹിമപാളി മാത്രം 

കാറ്റില്ല, കടലിന്‍ മിടിപ്പില്ല തേങ്ങലായ്‌ 
നേര്‍ക്കുന്ന താരാട്ടു മാത്രം 

മുന്നിലെ ശൂന്യതയില്‍ വര്‍ജ്ജിച്ച മഴുവിന്റെ 
മൃതമാമനാഥമെയ്‌ മാത്രം 

ഒരു കൊടുംഹത്യ തന്‍ ഭാരവും തീരാത്ത 
നരമേധമായ്ത്തീര്‍ന്ന വാഴ്ചം 

മഴുപോലെ തിരകള്‍ വന്നേല്ലാത്ത പാപത്തി 
നുടല്‍പോലെ ജീവിതം ബാക്കി.” 


സ്വന്തം കാലയളവിന്റെ ജീര്‍ണ്ണതയെ മിത്തിനോടു 
ഘടിപ്പിച്ച്‌ രണ്ടിന്റെയും സവിശേഷതകളെ ആവിഷ്ഠ 
രിക്കുന്നതില്‍ കവി വിജയം വരിച്ചിരിക്കുന്നു. 


| ചോദ്യം, ഉത്തരം 


ചോദ്യം: റൊളാങ്‌ ബാര്‍ത്‌, ഫൂക്കോ, ഗോള്‍ഡ്മാന്‍ 
ഈ വലിയ ചിന്തകന്മാര്‍ യൂറോപ്പിലെയും ഇംഗ്ലണ്ടി 
ലെയും പൈങ്കിളിനോവലുകളെടുത്ത്‌ അപഗ്രഥിക്കു 
ന്നത്‌ വിരോധാഭാസമല്ലേ? 


ഉത്തരം: തങ്ങള്‍ വിമര്‍ശിക്കുന്ന ഗ്രന്ഥങ്ങള്‍ ചവ 
റുകളാണെന്ന്‌ അവര്‍ക്കറിയാം. എങ്കിലും അവയി 
ലെ സമൂഹശാസ്ത്രസംബന്ധികളായ കാര്യങ്ങളെക്കു 
റിച്ചാണ്‌ അവരുടെ അപഗ്രഥനം. അത്‌ തങ്ങളുടെ 
സിദ്ധാന്തങ്ങളെ നീതിമത്കരിക്കാനുമാണ്‌. പിന്നെ 
വിരോധം തോന്നുന്നതാണ്‌ വിരോധാഭാസം. “വി 
രോധം തോന്നുമാറുക്തി വിരോധാഭാസമായിടും” 
എന്ന്‌ ഏ. ആര്‍. രാജരാജവര്‍മ്മ. 


ചോദ്യം: എനിക്ക്‌ എന്റെ പൊന്നുമോനും ജീവിതവും 
നഷ്ടമായി. ഇനി? 


ഉത്തരം: നല്ല ഗായകനും കെ. എസ്‌. ആര്‍.റ്റി. സി- 
യിലെ ഉദ്യോഗസ്ഥനുമായ ശ്രി. ഈ. ചെല്ലപ്പന്‍ 
(മൂര്‍ക്കാട്ടിലെ-പെരുവ-മകന്റെ നിര്യാണത്തില്‍ 
ദുഃഖിച്ചുകൊണ്ട്‌ എഴുതിയ ഹൃദയഭേദകമായ കത്തില്‍ 
നിന്ന്‌) 

കാലത്തിന്റെ നിശ്ശബ്ദമായ ഗമനംകൊണ്ട്‌ 

ഏതിന്റെയും തീക്ഷണത കുറയും സുഹൃത്തേ. കടു 
ത്ത കോപം, കടുത്ത ശത്രത,അസഹനീയമായ ദുഃ 
ഖം ഇവയെ കാലം ലഘൂകരിക്കും. ചില രോഗങ്ങള്‍ 
ക്കു കാലാവധിയുള്ളതുപോലെ മഹാദു:ഖത്തിനും 
കാലപരിധിയുണ്ട്‌. അതുവരെ ഇതു സഹിക്കാനുള്ള 
ശക്തി താങ്കള്‍ക്കു ഉണ്ടാകട്ടെ. 


ചോദ്യം: കിറുക്കന്മാരാണോ എല്ലാ ആഴ്ചയും ലേഖന 
മെഴുതുന്നതു്‌? 

ഉത്തരം: അതെ, പക്ഷേ, ചോദ്യം ചോദിക്കുന്നവരി 
ലും അവരുണ്ടെന്ന്‌ ഇപ്പോള്‍ മനസ്സിലായി. 


ചോദ്യം: പ്രൊഫസര്‍മാര്‍ എവിടെനിന്നു വരുന്നു? 


ഉത്തരം: ഞാന്‍ ഇതിനു നല്കുന്ന ഉത്തരം എന്റേ 
തല്ല. ആരോ പറഞ്ഞതാണ്‌. പ്രൊഫസര്‍മാര്‍ പടി 
ഞ്ഞാറുനിന്നു വരുന്നു. കാരണം അറിവുള്ളവര്‍ കിഴ 
ക്കുനിന്നാണ്‌ വന്നതു്‌. 


ചോദ്യം: റോഡിലിറങ്ങി നടക്കാന്‍ വയ്യ സര്‍. എന്നെ 
എല്ലാവരും തുറിച്ചു നോക്കുന്നു. ഞാന്‍ എന്തു വേ 
ണം? 

ഉത്തരം: ഒന്നും വേണ്ട. മറയ്ക്േണ്ട ഭാഗങ്ങള്‍ കുട്ടി 
മറച്ചു നടന്നാല്‍ മതി. 


ചോദ്യം: രഘുവംശം, മേഘസന്ദേശം, കുമാരസംഭ 
വം ഇവ വായിച്ചപ്പോള്‍ എന്തു തോന്നി? 

ഉത്തരം: മനുഷ്യന്റെ പ്രതിഭ ഇത്രത്തോളം സന്ദ 
ര്യം സൃഷ്ടിച്ചതെങ്ങനെയെന്ന്‌ ആലോചിച്ചു. അദ്ഭ 
തപ്പെട്ടു. 


ചോദ്യം: സിനിമ കാണാറുണ്ടോ നിങ്ങള്‍? 


ഉത്തരം: ഉറങ്ങാന്‍ എനിക്കു വീടുണ്ടല്ലോ. 


2 അങ്ങനെയും രണ്ടു കഥകള്‍ 


ഫ്രഞ്ച്‌ ഭാഷയില്‍ ദേഴാ ൫൨൩൨൨൩ 


വ്യ (Deja Yu) എന്നു വി നിന്റെ ഓരോ വിലാപവും നീ 
പൊഴിക്കുന്ന കയ്യാര്‍ന്ന ഓരോ 


ളിക്കുന്ന ഒരുതരം 2 കണ്ണീര്‍ത്തുള്ളിയും മരിച്ചവരുടെ 
മോഹം എനിക്കുണ്ടാ മറഞ്ഞ വാസസ്ഥലങ്ങളില്‍ 


യി ശ്രീ. വി.ജി. മാരാമുറ്റ എത്തിയിരിക്കുന്നു. ഇതാ നിന്റെ 
ത്തിന്റെ “ഡോഗ്‌ ഷോ” കൊച്ചു പെണ്‍കുട്ടി. അവളുടെ 
മന്ദസ്മിതമാര്‍ന്ന മുഖം കാണു. 
UD STD ET ആശ്വസിക്കൂ. കവിയുടെ മകള്‍ 
ത്തില്‍ വായിച്ചപ്പോള്‍. അപ്പോഴത്തെക്കാളും ഒരിക്കലും 
എന്താണു ദേഴാവ്യു? ഭംഗിയാര്‍ന്നതായി കണ്ടിട്ടില്ല. 
ഞാന്‍ വീട്ടിന്റെ പൂമു 
ഖത്തിരുന്നു റോഡിലേക്കു നോക്കിക്കൊണ്ടിരിക്കുന്നു. 
ഒരു വെള്ളക്കാറ്‌ ഗയ്റ്റില്‍നിന്നു പത്തടി മാറി വന്നുനി 
ല്ക്കുന്നു. അതില്‍നിന്ന്‌ ഒരു യുവാവ്വ്‌ റോഡിലേക്ക്‌ ഇറ 
ങ്ങുന്നു. ചെറുപ്പക്കാരനു യൂറോപ്യന്‍ വേഷം. യുവാവിന്റെ 
ഭാര്യയും കാറില്‍നിന്നിറങ്ങുന്നു. അവള്‍ നീലസ്സാരിയും 
നീലബ്ളസും ധരിച്ചിരിക്കുന്നു. യുവാവ്വ്‌ മതിലിനു മുകളി 
ലൂടെ തലനീട്ടി എക്സ്‌സൈസ്‌ ഡിപ്പാര്‍ട്ട്മെന്റിലെ ഗോ 
വിന്ദപ്പിള്ള താമസിക്കുന്നത്‌ എവിടെയെന്ന്‌ എന്നോടു 
ചോദിക്കുന്നു. അറിഞ്ഞുകൂടാ എന്ന എന്റെമറുപടികേട്ട്‌ 
അവര്‍ കാറില്‍ കയറിപ്പോകുന്നു. പെട്ടെന്ന്‌ എനിക്കൊ 
രു തോന്നല്‍ ഇതുപോലെ ഒരു സംഭവം പണ്ടൊരിക്ക 
ലം ഉണ്ടായിട്ടുണ്ടെന്ന്‌. ഇതേ വെള്ളക്കാറ്റ്‌, ഇതേ യു 
വാവും ഭാര്യയും. ഇവരുടെ വേഷവും ഇതുതന്നെ. ഇതേ 
ചോദ്യം, എന്റെ ഇതേ മറുപടി. ഇതാണു ദേഴാവ്യ ശ്രീ. 
വി.ജി. മാരാമുറ്റത്തിന്റെ കഥയെക്കുറിച്ചാണ്‌ എനിക്കു 
ദേഴാവ്യ ഉണ്ടാകുന്നത്‌. രണ്ടുതവണ ഡോഗ്ഷോയ്ക്ക്‌ 
ഒരുത്തന്റെ പട്ടിക്ക്‌ ഒന്നാം സമ്മാനംകിട്ടി. മുന്നാമത്തെ 
ഷോയ്ക്കും അതു കിട്ടുമെന്ന പ്രതീക്ഷയോടെ അയാളി 
രിക്കുമ്പോള്‍ പട്ടി അയാളെ കടിക്കുന്നു. ഡോഗ്ഷോ 
നടക്കുന്ന ദിവസം പട്ടി, ഉടമസ്ഥനായും ഉടമസ്ഥന്‍ 
പട്ടിയായും അതില്‍ പങ്കെടുക്കുന്നു. ദേഴാ വ്യവെറും വ്യാ 
മോഹമാണെന്നാണ്‌ മനശ്ശലാസ്ത്രജ്ഞന്മാര്‍ പറയുന്ന 
ത്‌. അതുകൊണ്ടു എന്റെ തോന്നലും വ്യാമോഹമായി 
രിക്കാം. വി.ജി. മാരാമുറ്റം തന്നെ ഇക്കഥ പണ്ടെഴുതിയ 
തല്ലേ എന്ന്‌ എന്റെ സശയവും വെറും അസ്ഥാനത്തുത 
ന്നെ. ശരീരവും മനസ്സും ക്ഷീണിച്ചിരിക്കുമ്പോഴാണ്‌ ദേ 
ഴാ വ്യുവിന്റെ ആവിര്‍ഭാവം. രണ്ടുതരത്തിലും പരിക്ഷീ 
ണനാണ്‌ ഞാന്‍. അതിനാല്‍ എന്റെ തോന്നല്‍ വെ 
റുംദേഴാവ്യ ആയിത്തന്നെ ഇരിക്കട്ടെ. പിന്നെ കഥയെ 
ന്ന നിലയില്‍ ഇതിനു മേന്മയൊന്നും അവകാശപ്പെടി 
ല്ല മാരാമുറ്റംപോലും. (കഥ കുങ്കമത്തില്‍) ഇതൊരു പട്ടി 
ക്കഥ: ഒരു കുരങ്ങ്കഥയുണ്ട്‌ മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്‍. 
ശ്രീ മണര്‍ക്കാട്ട്‌ വിജയനാണ്‌ അതിന്റെ രചയിതാവു. 
ഒരു ജന്തുശാസ്ത്ര പ്രഫസര്‍ കുരങ്ങുകള്‍ മാത്രമുള്ള ഒരു 
ദ്വീപില്‍വച്ച്‌ ഭാര്യയെ പ്രാപിക്കുന്നു. അവള്‍ പ്രസവിച്ച 
തു കുരങ്ങുതന്നെ. അതു കുരങ്ങിന്‍കൂട്ടത്തില്‍ അപ്രത്യ 
ക്ഷമായപ്പോള്‍ അവള്‍ക്കു ദുഃഖം. കുറെക്കഴിഞ്ഞു പ്രഫ 
സര്‍തന്നെ ഭീമാകാരനായ കുരങ്ങായി മാറുന്നു. മാനസി 
കഭൂംശം, കൊലപാതകം. വിഗ്രഹഭഞ്ജനം ഇങ്ങനെയു 
ള്ള വിഷയങ്ങളാണ്‌ നമ്മുടെ കഥാകാരന്മാര്‍ ഏറിയക്കൂ 
റും കൈകാര്യം ചെയ്യുക. അതില്‍ എന്റെ ജീവിതത്തി 
ലെ ഏറ്റവും വലിയ ദുഃഖം. ഞങ്ങള്‍ക്കു പോകാനൊരി 
ടമില്ല. പതിറ്റാണ്ടുകളായി പതിതവര്‍ഗ്ഗം ചോദിച്ചുകൊ 
ണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്‌. 


എങ്കിലും ജാനുവിനു നി 
രാശയില്ല. ആദിവാസി 
കള്‍ക്കു വംശനാശമി 
ല്ലെന്നു ജാനു വിശ്വസി 
ക്കുന്നു. ഈ വിശ്വാസ 
വും തന്റേടവുമാണ്‌ ജാ 
നുവിനെ നയിക്കുന്ന 

ത്‌. 1994-ല്‍ ഏറ്റവും 
നല്ല പട്ടികവര്‍ഗ്ഗ സാമു 
ഹിക പ്രവര്‍ത്തകയ്ക്കള്ള 
സംസ്ഥാന സര്‍ക്കാരി 
ന്റെ അവാര്‍ഡ്‌ കിട്ടിയ 
പ്പോള്‍ സി. കെ. ജാനു 
മുന്നോട്ടുവച്ചത്‌ ആദിവാ 
സികളുടെ പതിമൂന്ന്‌ അടിയന്തര ആവശ്യങ്ങളായിരു 
ന്നു. ഈ അടിയന്തരാവശ്യങ്ങള്‍ പരിഹരിക്കാന്‍ തന്റെ 
കൈയില്‍ ബട്ടനൊന്നുമില്ലെന്നു പറഞ്ഞ മന്ത്രി പന്തളം 
സുധാകരന്റെ മുന്നില്‍ അവാര്‍ഡു തുകയും പ്രശസ്തിപത്ര 
വും എറിഞ്ഞിട്ട പോകാന്‍ കാണിച്ച അതേ ധീരത ജാ 
നു ഇന്നും സൂക്ഷിക്കുന്നു. 


ചെസ്‌ലോ മീലോഷ്‌ 


ഇന്നേയ്ക്കു ജാനുവി 
ന്റെ നിരാഹാരം 9-ആം 
ദിവസം പിന്നിടുകയാ 
ണ്‌. വയനാടന്‍ കാടി 
ന്റെ ഏതെങ്കിലുമൊരു 
കോണില്‍ തീക്കുണ്ഡ 
ത്തിനടുത്തിരുന്നു പഴയ 
ജെവരപ്പെരുമന്‍ ഇളം 
തലമുറയ്ക്ക്‌ ആ കഥ പറ 
ഞ്ഞു കൊടുക്കുകയാ 
യിരിക്കും. “പണ്ടുപണ്ട്‌ 
നമുക്കും ഒരു കാലമു 
ണ്ടായിരുന്നു. നമ്മളാ 
രുടേം അടിമകളല്ലാതിരുന്ന കാലം. മാവേലി മന്റവിന്റെ 
കാലമായിരുന്നു അത്‌. കാടുവെട്ടി വിത്തിറക്കാനും കാ 
ത്തിരുന്നു വിളയെടുക്കാനും അറിയാവുന്ന ഒരു ചെറിയ 
മനന്‍്റമായിരുന്നത്‌. പുഴയില്‍ നിന്നു വെള്ളം തിരിച്ച്‌ കൃഷി 
നനയ്ക്കാനറിയാവുന്നവരായിരുന്നു. അവിടെ അടിയോ 
നും പണിയനുമില്ലായിരുന്നു. നായരും നമ്പ്യാരുമില്ലായി 
രുന്നു. എല്ലാരും മനുഷ്യത്‌. കള്ളവും, ചതിയുമില്ലാത്ത 
സാധാരണ മനുഷ്യത്‌. അവരങ്ങനെ സ്വൈരായി കഴി 
യുന്ന കാലത്തു്‌ മുന്നു കള്ളത്തമ്പരാക്കന്മാര്‍ അവിടെ 
വന്നു. മനുഷ്യന്റെ കള്ളച്ചിരിയുമായാണ്‌ അവരവിടെ 
എത്തിയതു്‌. മാവേലിമന്റ അവരെ ഹൃദയം തുറന്നിരു 
ത്തി. തക്കം കിട്യു നേരത്ത്‌ ആ തമ്പുരാക്കള്‍്‌ ചതികാട്ടി 
മണ്ണം മന്റോം തകര്‍ത്തത്‌. ചതിയറിഞ്ഞ കാര്‍ണോത്‌ 
മണ്ണം മന്റോം ചോദിച്ചു. മുക്കിലിടിച്ച്‌ മാവേലിമന്റവിനെ 
താഴെയിട്ടു തമ്പുരാക്കള്‌. മന്റ മണ്ണില്‌ കാര്‍ണോര്ടെ 
ചോര വീണു. തുമ്പപ്പുക്കളും, കരച്ചിലുമായി ഓടിവന്ന 
മാവേലിമന്റവിന്റെ മകളേം, മാവേലിമന്റവിനേം മന്റമ 
ക്കളാരും പിന്നെ കണ്ടിട്ടില്ല. മന്റമക്കള്‍ അമ്പരപ്പോടെ 
നാലുപാടും പാഞ്ഞു. ഏടേക്കൊക്കെ പാഞ്ഞിട്ടെന്താ, 


സി.കെ. ജാനു 


കള്ളത്തമ്യരാക്കളോരെ തടുത്തുകൂട്ടി നിറങ്ങളുടെ പേ 
രിലടിച്ചുടച്ച്‌ നൂറ്റെട്ടു കുലോം നൂറ്റെട്ടു ചാതിം ഉണ്ടാക്കി. 
എല്ലാരും കേക്കാന്‍ നാല്‌ ഭാഗത്ത്വേക്ക്വായി ഓര്‌ വിളി 
ച്ചു പറഞ്ഞു. 'കേട്ടോളീ നായിന്റെ മക്കളെ. ബിരാട്ട്‌ പുരു 
ഷനെന്ന പുരുഷന്റെ യാണീ ലോകം! ഞങ്ങള്‌ ബിരാട്ട്‌ 
പുരുഷന്റെ വായീന്നും കൈയിന്നും നെഞ്ചീന്നും വന്നോ 
ത്‌. നിങ്ങള്‌ ഞങ്ങടെ അടിമകള്‍. അടിമകളേ, ഞങ്ങള്‍ 
പറയുന്നത്‌ ചെയ്യലാണ്‌ എനി നിങ്ങളെ പണി ഇതെ 
ല്ലാം ഞങ്ങടെ ലോകം. ഈ ബയലുകളൊക്കെ ബലു 
താക്കാന്‍, ഈ കുന്നുകളൊക്കെ തോട്ടങ്ങളാക്കാന്‍ 
അടിമകളേ എണീക്കിന്‍. വാളം കുന്തോംകൊണ്ടു പറ്റാ 
ത്ത പണിക്ക്‌ പിന്നെ തമ്പരാക്കള്‌ മാളിയെ കൊണ്ടുവ 
ന്നു. ഒരു കൈയില്‌ ചോരയിറ്റ്ന്ന വാള്‌ പിടിച്ച ദൈവ 
ത്തെ. മാളിയെക്കണ്ട്‌ മന്റമക്കള്‌ പേടിച്ചെണീറ്റ്‌ തമ്പു 
രാക്കളെ അടിമകളായി. തമ്പരാക്കളെന്ത്‌ പറഞ്ഞാലും 
കേക്കണ അടിമകളായി. 


അടിമകളുടെ വംശഗാഥകള്‍ തുടരുകയാണ്‌. ജാനുവിലു 
ടെ, ജാനുവിന്റെ പ്രസ്ഥാനത്തിലൂടെ. 


എം. കൃഷ്ണന്‍ നായര്‍ 


തിരുവനന്തപുരത്ത്‌ വി. കെ. മാധവന്‍ പിള്ളയുടെയും ശാരദാ 
മ്മയുടെയും മകനായി 1923 മാര്‍ച്ച്‌ 3-നു ശ്രീ എം. കൃഷ്ണന്‍ നാ 
യര്‍ ജനിച്ചു. സ്കൂള്‍ വിദ്യാഭ്യാസത്തിനു ശേഷം തിരുവനന്തപു 
രം യൂണിവേഴിറ്റി കോളജില്‍ നിന്ന്‌ മലയാളത്തില്‍ ബിരുദാ 
നന്തര ബിരുദം നേടി. പഠനത്തിനു ശേഷം മലയാള സാഹി 
ത്യാധ്യാപകനായി അദ്ദേഹം പല കലാലയങ്ങളിലും സേവ 
നം അനുഷ്ഠിച്ച. എറണാകുളം മഹാരാജാസ്‌ കോളജില്‍ നി 
ന്നു മലയാള വിഭാഗം തലവനായി വിരമിച്ചു. 


സാഹിത്യവാരഫലം 


36 വര്‍ഷത്തോളം തുടര്‍ച്ചയായി അദ്ദേ 
ഹം എഴുതിയ (1969 മുതല്‍ മരണത്തി 
നു ഒരാഴ്ച്ച മുന്‍പു വരെ) സാഹിത്യവാര 
ഫലം ഒരുപക്ഷേ ലോകത്തിലെ തന്നെ 
ഏറ്റവും കൂടുതല്‍ കാലം പ്രസിദ്ധീകരി 
ച്ച സാഹിത്യ പംക്തി ആയിരിക്കും. മല 
യാളനാട്‌ വാരികയിലാണ്‌ അദ്ദേഹം 
തന്റെ പംക്തി എഴുതിത്തുടങ്ങിയത്‌. മലയാളനാട്‌ നിന്നുപോ 
യതിനു ശേഷം കലാകനമുദി ആഴുപ്പതിപ്പിലും അതിനു ശേഷം 
സമകാലിക മലയാളം വാരികയിലും സാഹിത്യ വാരഫലം 
പ്രസിദ്ധീകരിച്ച. ലോകസാഹിത്യത്തില്‍ അഗാധമായ അറി 
റുണ്ടായിരുന്ന അദ്ദേഹം തെക്കേ അമേരിക്ക മുതല്‍ യൂറോപ്പ 
വരെയും, ആഫ്രിക്ക മുതല്‍ ജപ്പാന്‍ വരെയുമുള്ള എഴുത്തുകാ 
രെ കേരളത്തിലെ വായനക്കാര്‍ക്കു പരിചയപ്പെടുത്തി. പാ 
വ്ലോ നെരൂദ, മാര്‍ക്വേസ്‌, തോമസ്‌ മാന്‍, യസുനാരി കവ 
ബാത്ത തുടങ്ങിയ വിശ്വസാഹിത്യകാരന്മാരെ മലയാളികള 
ടെ വായനാമേശയില്‍ എത്തിക്കുന്നതില്‍ കൃഷ്ണന്‍ നായരുടെ 
പങ്ക ചെറുതല്ല. 


സരമൃസ്വഭാവിയും ശാന്തനും ആതിഥ്യമര്യാദക്കാരനുമായിരു 
ന്ന കൃഷ്ണന്‍ നായര്‍ സാഹിത്യ വിമര്‍ശനത്തില്‍ കര്‍ശനമായ 
മാനദണ്ഡങ്ങള്‍ അവലംബിച്ചു. രചിതാവിന്റെ പേരും പ്രശസ്തി 
യും അദ്ദേഹത്തിന്‌ പ്രശ്നമായിരുന്നില്ല. കലാപരമായി ന്ന 
ത്യമുള്ള രചനകള്‍ മാത്രമാണ്‌ സാഹിത്യമെന്നും മറ്റെല്ലാം 
വ്യര്‍ത്ഥവ്യായാമങ്ങളാണെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. 
സ്വന്തം ലേഖനങ്ങളെപ്പോലും “സാഹിത്യ പത്രപ്രവര്‍ത്തന 
ത്തിന്റെയും ഏഷണിയുടെയും ഒരു അവിയല്‍” എന്നു വിശേ 
ഷിപ്പിച്ച അദ്ദേഹം അനുബന്ധമായി, “അതുകൊണ്ടാണല്ലൊ, 
ചുമട്ടുതൊഴിലാളികള്‍വരെയും 3 വര്‍ഷമായി സാഹിത്യ വാ 
രഫലം വായിക്കുന്നത്‌” എന്നും കൂട്ടിച്ചേര്‍ത്തു. രസകരമായ 
രചനാശൈലിയും കുറിക്കു കൊള്ളുന്ന നര്‍മവും മലയാളികള 
ടെ ജീവിത ശൈലിയെക്കുറിച്ചുള്ള നിശിതവും ഹാസ്യാത്മക 
വുമായ നിരീക്ഷണങ്ങളും സാഹിത്യ വാരഫലത്തെ വായന 
ക്കാര്‍ക്കു പ്രിയങ്കരമാക്കി. 


സ്സഫിദ്യദ്നഥചിലം 

നി ട്രക്കില്‍ ശദൃടിക നിമി 

5 ഞം പി.പി. ടക 
ക തം 
സി ന്തുത്ത്തു 
റിക, സുന്നി നി. 


കടം [ലവ രുപാ 


വപ കിചഗഘറ്ൃ വകക 


ചിക നട ale 


ee 


Pv Ama 


2995 ജൂണ്‍ മട്ട-ന്‌ കലാകൌമുദി പ്രസിദ്ധീകരിച്ച കത്ത്‌. 


അതിഗഹനമായ വായനയുടെ ഉടമയായിരുന്നു കൃഷ്ണന്‍ നാ 
യര്‍. ഓട്ടോറിക്ഷാ ഡ്രൈവര്‍മാര്‍ മുതല്‍ കോളേജ്‌ പ്രൊഫ 
സര്‍മാര്‍ വരെയും നവകവികള്‍ മുതല്‍ വിദ്യാര്‍ത്ഥികള്‍ വരെ 
യും സാഹിത്യവാരഫലത്തിന്റെ പുതിയ ലക്കങ്ങള്‍ക്കുവേണ്ടി 
കാത്തിരുന്നു. മലയാളസാഹിത്യത്തില്‍ മൌലികതയുള്ള എഴു 
ത്തുകാര്‍ ഇല്ലെന്നും ടോള്‍സ്റ്റോയിയും തോമസ്‌ മാനുമായി താ 
രതമ്യപ്പെടുത്തുമ്പോള്‍ മലയാള സാഹിത്യകാരന്മാര്‍ ബഹുദൂ 
രം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന്‌ അദ്ദേഹം വിശ്വസിച്ചു. 


തിരുവനന്തപുരത്തെ സായാഹ്ന നടത്തക്കാര്‍ക്ക്‌ പരിചിത 
നായിരുന്നു കൃഷ്ണന്‍ നായര്‍. ഇന്ത്യന്‍ കോഫി ഹൌസിലെ 
പതിവുകാരനായിരുന്ന അദ്ദേഹം തിരുവനന്തപുരത്തെ മോ 
ഡേണ്‍ ബുക്‌ സെന്ററില്‍ സ്ഥിരം സന്ദര്‍ശകനും ഉപയുക്താ 
വുമായിരുന്നു. സാഹിത്യരംഗത്തെ സേവനങ്ങള്‍ക്ക്‌ അദ്ദേഹ 
ത്തിനു ജി. കെ. ഗോയെങ്ക പുരസ്കാരം ലഭിച്ചു. കേരള യൂണിവേ 
ഴിറ്റി ലൈബ്രറി അദ്ദേഹത്തിന്റെ രചനകള്‍ക്കായി ഒരു പ്രദര്‍ 
ശനം നടത്തി. അദ്ദേഹത്തിന്റെ ആദ്യ കാല ഉപന്യാസങ്ങ 
ളായ 'സ്വപ്പമണ്ഡലം' (1976), സൌന്ദര്യത്തിന്റെ സന്നിധാന 
ത്തില്‍ (2977), ചിത്രശലഭങ്ങള്‍ പറക്കുന്നു (1979), സാഹിത്യ 
വാരഫലത്തിന്റെ ആദ്യ പ്രതികള്‍ തുടങ്ങിയവ ഈ പ്രദര്‍ശന 
ത്തില്‍ ഉള്‍ക്കൊള്ളിച്ചിരുന്നു. 


ഫെബ്രവരി 2, 2006-ല്‍ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ 
ആശുപത്രിയില്‍ കൃഷ്ണന്‍ നായര്‍ അന്തരിച്ചു. ന്യുമോണിയയും 
ഹൃദയത്തിലെ രക്തതടസ്സവുമായിരുന്നു മരണ കാരണം. 


(ഈ ജീവചരിത്രക്കുറിപ്പിനും വാരഫലത്തിലെ ചിത്രങ്ങള്‍ക്കും വിക്കി 


പ്പീഡിയയോട്ട്‌ കടപ്പാടു.) 


പിന്‍കുറിപ്പ്‌ 


ഠ മുപ്പതു മുതല്‍ നാല്പതു മിനിട്ടിനകം വായിച്ചു തീര്‍ക്കാവുന്ന 
ഉള്ളടക്കമാണ്‌ സായാഹ്ന പുറത്തിറക്കുന്ന ഈ ഫോണ്‍ 
പിഡിഎഫുകളില്‍ ഉള്ളത്‌. ഇതു വായിക്കുവാനായി ഒരിക്ക 
ലും ഒരു കമ്പ്യൂട്ടറോ ഡെസ്‌ക്ടോപ്‌ ആപ്ലിക്കേഷനുകളൊ 
ആവശ്യമില്ല. 

൦ ആധുനിക മനുഷ്യന്റെ സന്തതസഹചാരിയായ സ്കാര്‍ട്ട്‌ 
ഫോണുകളുടെ സ്ക്രീനില്‍ തന്നെ വായിക്കുവാന്‍ തക്ക രീ 
തിയിലാണു ഈ പിഡിഎഫുകള്‍ വിന്യസിച്ചിരിക്കുന്നത്‌. 
ഫോണിന്റെ വീതിക്കു നിജപ്പെടുത്തിയ രീതിയിലാണ്‌ 
മാര്‍ജിനുകള്‍ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതു്‌. 


ഠ പിഡിഎഫ്‌ പ്രമാണങ്ങള്‍ വായിക്കുവാനുള്ള പ്രയോഗ 
ങ്ങള്‍ എല്ലാതരം സ്കാര്‍ട്ട്്‌ഫോണുകളിലും ഇന്നു ലഭ്യമാ 
ണ്‌. എന്നിരിക്കിലും സൌജന്യമായി കിട്ടുന്ന അഡോബി 
അക്രോബാറ്റ്‌ റീഡര്‍ ആണ്‌ ഇവയില്‍ ഏറ്റവും മുന്തിയത്‌. 
അതുകൊണ്ട്‌ അഡോബി റീഡര്‍ ഇന്‍സ്റ്റാള്‍ ചെയ്യുകയും 
അതില്‍ ഈ ഫോണ്‍ പിഡിഎഫുകള്‍ വായിക്കുകയും 
ചെയ്യുക. 

൦ സ്വതന്ത്രപ്രസാധനം ആഗ്രഹിക്കുന്ന/ ഇഷ്ടപ്പെടുന്ന ആര്‍ 
ക്കുവേണമെങ്കിലും സായാഹ്നയിലുടെ സ്വന്തം കൃതികള്‍ 
പ്രസാധനം ചെയ്യാവുന്നതാണ്‌. 3൦ മുതല്‍ 60 മിനിട്ടു 
കള്‍ക്കകം വായിച്ചുതീര്‍ക്കാവുന്ന ഉള്ളടക്കം - കഥകള്‍, 
അനുഭവക്കുറിപ്പുകള്‍, ലേഖനങ്ങള്‍, അഭിമുഖങ്ങള്‍, സിനി 
മാനിരൂപണങ്ങള്‍, കവിതകള്‍ - എന്നു തുടങ്ങി എന്തുവേ 
ണമെങ്കിലും അയയ്ക്കാവുന്നതാണ്‌. അയയ്യ്കേണ്ട വിലാസം: 
<info@sayahna.org>. 


൦ പ്രതികരണങ്ങള്‍ <info@sayahna.ഠrളg> എന്ന ഇമെയിലി 
ലേയ്യോ, ഈ വെബ്‌ പേജില്‍ കമ്മന്റുകളായോ ചേര്‍ക്കുക. 
നിര്‍ദ്ദേശങ്ങളും വിമര്‍ശനങ്ങളും എപ്പോഴും സ്വീകാര്യമാണ്‌. 
അവ സായാഹഫ്നപ്രവര്‍ത്തകര്‍ക്ക്‌ കൂടുതല്‍ ഉത്തേജനം 
നല്‍കുന്നതാണ്‌. 


സായാഹ്ന ഫഈണ്ടേഷന്‍, ജഗതി, തിരുവനന്തപുരം 695014 


